Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV( N )/ 634/ 2018-20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


ിന് 


ree 
S 


GOVERN 


- 
കര 
- 


ക്കാർ 


രള സർക്കാ 
NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2019 ഡിസംബർ 24 
24th December 2019 

1195 ധനു 8 
8th Dhanu 1195 


നമ്പർ 


Vol. VIII 


Thiruvananthapuram , 

Tuesday 


No. 


1 


1941 പൌഷം 3 
3rd Pousha 1941 


PART III 
Police Department 


ലേല പരസ്യം 


നമ്പർ ഇ1 ( എ )- 51609/ 2017 / റ്റി. 

2019 ഡിസംബർ 12. 
തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ അധീനതയിൽ തിരുവനന്തപുരം റൂറൽ ഏ . ആർ. ക്യാമ്പിൽ 
സൂക്ഷിച്ചുവരുന്നതും പോലീസ് വകുപ്പിന് ഇപ്പോൾ ഉപയോഗപ്രദമല്ലാത്തതുമായ താഴെ പറയുന്ന 28 ഡിപ്പാർട്ടുമെന്റ് വാഹനങ്ങൾ 
4 - 1- 2020 പകൽ 11 മണിക്ക് തിരുവനന്തപുരം റൂറൽ ഏ . ആർ. ക്യാമ്പ് പരിസരത്തു വച്ച് പരസ്യമായി ലേലം ചെയ്ത 
കൊടുക്കുന്നതാണ്. 


നിരതദ്രവ്യം 


- രജിസ്ട്രേഷൻ നമ്പർ 


ഇനം 


മോഡൽ 


കമ 
നമ്പർ 
(1 ) 


| ( 2 ) 


(3 ) 


( 5) 


KL- 01 X 9188 
KL -01 - AD 4861 
KL - 01- AA 4479 
KL - 01 - AD 3982 
KL - 01- AD 4863 
KL - 01- AD 4860 
KL -01-AG 9427 
KL - 01- AG 9656 


D /Jeep 
D /Jeep 
D / Jeep 
D /Jeep 
D /Jeep 
D /Jeep 
D /Jeep 
Qualis 


2002 
2004 
2003 
2004 
2004 
2004 
2005 
2005 


2 ,300 
3,000 
2,700 
3,000 
3,200 
2 ,200 
4,800 
3,000 


Gaz No. 51/2019/DTP (Police). 


429 


24th DEC. 2019 ] 


POLICE DEPARTMENT 


220 


(1 ) 


( 3) 


(5) 


2 ,200 
2,000 

150 


150 


KL- 01 - AU 4090 
KL - 01- AG 5263 
KL -01 X 9743 
KL- 01- AH 5568 
KL - 01- AD 1094 
KL- 01- AU 9858 
KL - 01 - AU 3886 
KL - 01 - AS 6101 
KL -01-AU 2996 
KL -01- AU 9849 
KL -01- AS 6107 
KL -01 - AU 2971 
KL - 01- AU 9921 
KL -01- AQ 8212 
KL -01- AU 9961 
KL - 01 - AS 6260 
KL- 01- AK 5470 
KL -01-AG 8187 
KL- 01- AK 5435 
KL - 01 -AH 7624 


Tata Sumo 
Tata Sumo 
H / H CD 100 
Bajaj CT 100 

E /Bullet 
Invader 
Invader 
Invader 
Invader 
Invader 
Invader 
Invader 
Invader 
Invader 
Invader 
Invader 
Bullet 
Bullet 

Bullet 
Water Tanker 


2008 
2005 
2002 
2005 
2004 
2009 
2008 
2008 
2008 
2008 
2008 
2008 
2009 
2007 
2009 
2008 
2005 
2005 
2005 
2005 


3,000 

400 
2 ,300 
2 ,000 
2,000 
2,300 
2,200 
2,300 
2,200 
2, 500 
2 ,500 
2,200 
5,000 


5,000 


5,000 
22,500 


ടി ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല ദിവസം കൃത്യ സമയത്ത് ലേല സ്ഥലത്ത് ഹാജരാകേണ്ടതും 
ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നിശ്ചിത നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതുമാണ്. ലേലത്തിന് മുദ്ര വച്ച ദർഘാസുകളും 
സ്വീകരിക്കുന്നതാണ്. സീൽ ചെയ്തു ദർഘാസുകൾ നേരിട്ടോ തപാൽ മാർഗമോ 3 - 1 - 2020 -ാം തീയതി 4 മണിക്ക് മുമ്പായി 
തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ കിട്ടുന്ന വിധം നൽകാവുന്നതാണ്. ദർഘാസിനൊപ്പം 
ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ മാറാവുന്ന നിശ്ചിത 
തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസുകൾ ലേലത്തിനുശേഷം പങ്കെടുക്കുന്നവരുടെ സാന്നിധ്യത്തിൽ 
തുറക്കുന്നതും യുക്തമെന്ന് തോന്നുന്നപക്ഷം ലേലത്തിലോ ദർഘാസിലോ ഏതിലാണോ തുക കൂടുതൽ ആയതിന് ലേലം 
താല്ക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതുമായിരിക്കും. 


ഇപ്രകാരം ലേലം ഉറപ്പിച്ചു കിട്ടുന്നവർ ലേല ദർഘാസ് തുകയുടെ പകുതി ( നിശ്ചിത നിരതദ്രവ്യം ഒഴികെ) ലേല സ്ഥലത്ത് 
വച്ചുതന്നെ അടയ്ക്കേണ്ടതും ബാക്കി തുകയും നിയമാനുസൃത നികുതിയും ലേലം ഉറപ്പിച്ചു കൊണ്ടുള്ള ഉത്തരവ് ലഭിച്ച് 7 
ദിവസത്തിനുള്ളിൽ തന്നെ അടയ്ക്കേണ്ടതുമാണ്. 


പ്രസ്തുത നിബന്ധനകൾക്ക് വിപരീതമായി ലേലം കൊണ്ടയാൾ നിലകൊള്ളുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക 
സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും പുനർലേലം നടത്തുന്നതുമായിരിക്കും. പുനർലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിക്കുക 
യാണെങ്കിൽ ആയത് ടിയാനിൽ നിന്നും ഈടാക്കുന്നതും മുൻതുകയേക്കാൾ കൂടുതൽ കിട്ടിയാൽ ആയതിന്മേൽ ടിയാന് യാതൊരുവിധ 
അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല . ലേലം കഴിഞ്ഞാലുടൻ ലേലത്തിൽ പങ്കെടുത്തവരുടെ നിരതദ്രവ്യം ( ലേലംകൊണ്ടയാളുടേത് 
ഒഴികെ) തിരിച്ചു നൽകുന്നതാണ്. 


- മേൽ പറഞ്ഞ വാഹ ന ങ്ങ ൾ ലേല തീ യ തിക്ക് മുൻപുള്ള 10 പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ എ . സി . എ . ആറിന്റെ 
അനുവാദത്തോടെ രാവിലെ 10 - നും 5 - നും ഇടയ്ക്ക് പരിശോധിക്കാവുന്നതാണ്. യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഈ ലേലം 
റദ്ദാക്കുന്നതിനും അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള അധികാരം തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമാണ്. 


District Police Office , 
Thiruvananthapuram Rural. 


B . ASOKAN IPS , 
District Police Chief. 


430 


24th DEC. 2019] 


POLICE DEPARTMENT 


221 


ലേല പരസ്യം 


നമ്പർ ഡി4 ( എ ) - 54440 /2019 / സി . സി. 


2019 ഡിസംബർ 6 . 


കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ അധീനതയിലുള്ളതും കോഴിക്കോട് ജില്ല സായുധ സേന വിഭാഗം 
ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ താഴെ പറയുന്ന ഡിപ്പാർട്ടുമെന്റ് വാഹനങ്ങൾ 3 -1- 2020 -ാം തീയതി 
പകൽ 11 മണിക്ക് മേൽ പറഞ്ഞ ഓഫീസ് പരിസരത്ത് വെച്ച് പരസ്യമായി ദർഘാസ്/ ലേലം വഴി വിൽപ്പന നടത്തുന്നതാണ്. 


രജിസ്ട്രേഷൻ നമ്പർ 


വാഹന ഇനം 


മോഡൽ 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


(1) 


- (5) 


KL 01 X 9721 


2002 


2,000 


Hero Honda CD100 

Motor Cycle 


KL 01 X 9722 


2002 


2, 000 


Hero Honda CD100 

Motor Cycle 


KL 01 X 9851 


2002 


2 ,000 


Hero Honda CD100 

Motor Cycle 


KL 01 X 9852 


2002 


2 ,000 


Hero Honda CD100 

Motor Cycle 


KL 01 X 9353 


2002 


45,000 


Tata 709 Open 

Lorry 


KL 01 X 9354 


2002 


45 .000 


Tata 709 Open 

Lorry 


KL 01 AB 5614 


2003 


2,500 


Hero Honda CD100 

Motor Cycle 


KL 01 AF 5370 


Tata Sumo 


2003 


55,000 


KL 01 AD 1072 


Bullet M /Cycle 


2004 


45,000 


KL 01 AD 1074 


Bullet M /Cycle 


2004 


45, 000 


KL 01 AD 1075 


Bullet M /Cycle 


2004 


45,000 


KL 01 AD 1109 


Bullet M /Cycle 


2004 


45, 000 


KL 01 AF 3146 


Ashok Leyland Bus 


2005 


1 ,50,000 


KL 01 AH 2584 


2005 


2,500 


Bajaj CT 100 
Motor Cycle 
Bajaj CT 100 
Motor Cycle 


KL 01 AH 2598 


2005 


2 ,500 


KL 01 AH 6689 


2005 


2 , 500 


Bajaj CT 100 
Motor Cycle 


KL 01 AH 6692 


2005 


2 ,500 


Bajaj CT 100 
Motor Cycle 
Bajaj CT 100 
Motor Cycle 


KL 01 AH 6695 


2005 


2 .500 


KL 01 AH 6702 


2005 


2 .500 


Bajaj CT 100 
Motor Cycle 


431 


24th DEC. 2019) 


POLICE DEPARTMENT 


KL 01 AH 6707 


2005 


2,500 


Bajaj CT 100 
Motor Cycle 
Bajaj CT 100 
Motor Cycle 


KL 01 AH 6779 


2005 


2 ,500 


KL 01 AG 8336 


Bullet M /Cycle 


2005 


45,000 


KL 01 AG 8338 


Bullet M /Cycle 


2005 


45,000 


KL 01 AK 5724 


Bullet M /Cycle 


2005 


45 .000 


KL 01 AS 3557 


Kinetic 4S Scooter 


2007 


1, 500 


KL 01 AS 3576 


Kinetic 4S Scooter 


2007 


1,500 


KL 01 AS 3605 


Kinetic 4S Scooter 


2007 


1,500 


KL 01 AS 3611 


Kinetic 4S Scooter 


2007 


1, 500 


KL 01 AS 3615 


Kinetic 4S Scooter 


2007 


1 ,500 


KL 01 AS 3623 


Kinetic 4S Scooter 


2007 


1 ,500 


KL 01 AS 3633 


Kinetic 4S Scooter 


2007 


1, 500 


KL 01 AS 3645 


Kinetic 4S Scooter 


2008 


1, 500 


KL 01 AS 6131 


Bolero Invader 


2008 


50,000 


Bolero Invader 


2008 


55,000 


KL 01 AS 6184 
KL 01 AS 6224 


Bolero Invader 


2008 


50,000 


KL 01 AS 6268 


Bolero Invader 


2008 


50, 000 


- ദർഘാസ് സമർപ്പിക്കുന്നവർ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്ന് കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ 
പേരിൽ വാങ്ങിയിട്ടുള്ളതും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കോഴിക്കോട് ശാഖയിൽ മാറാവുന്നതുമായ നിരതദ്രവ്യത്തിനു തുല്യമായ 
തുകയുടെ ഡി . ഡി . അടക്കം ചെയ്യേണ്ടതാണ്. കവറിനു മുകളിൽ “ വാഹനങ്ങളുടെ പുനർ ലേലത്തിനുള്ള ദർഘാസ് എന്ന് 
വ്യക്തമായി എഴുതേണ്ടതാണ്. കൂടാതെ വാഹനങ്ങളുടെ രജിസ്റ്റർ നമ്പരും ഇതോടൊപ്പം വ്യക്തമാക്കേണ്ടതാണ്. പരസ്യലേലം 
കഴിഞ്ഞാലുടൻ ബന്ധപ്പെട്ടവരുടെ മുന്നിൽ വച്ച് ദർഘാസുകൾ തുറക്കുന്നതും പരസ്യലേലത്തിൽ അഥവാ ദർഘാസിൽ ഏതാണോ 
കൂടുതൽ തുക കാണിക്കുന്നത് അയാൾക്ക് ലേലം താല്ക്കാലികമായി ഉറപ്പിക്കുന്നതും ലേലം കൊണ്ടയാൾ അപ്പോൾതന്നെ 
ലേലം/ ദർഘാസ് തുകയുടെ പകുതി സംഖ്യ നിരതദ്രവ്യം കഴിച്ച് ലേലസ്ഥലത്തുവച്ച് അപ്പോൾതന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതാ 
ണ്. ബാക്കി സംഖ്യ നികുതിയുൾപ്പെടെ ലേലം സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് തീയതി മുതൽ പത്തു ദിവസത്തിനുള്ളിൽ അടച്ച് 
സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും വാഹനങ്ങൾ നീക്കം ചെയ്യേണ്ടതാണ്. 


ഏതെങ്കിലും കാരണവശാൽ ലേലം കൊണ്ടയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക 
സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും ടി വാഹനങ്ങൾ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. പുനർലേലത്തിൽ സർക്കാരിന് 
എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആ തുക മുൻലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതാണ്. പുനർ ലേലത്തിൽ കൂടുതൽ തുക 
ലഭിച്ചാൽ ആയതിന് മുൻ ലേലക്കാരന് യാതൊരുവിധ അർഹതയോ അവകാശമോ ഉണ്ടായിരിക്കുന്നതല്ല. 


- ലേലത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന വാഹനങ്ങൾ ലേലതീയതിക്കുമുമ്പുള്ളപത്ത് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി 
മുതൽ 5 മണി വരെയുള്ള ഏതെങ്കിലും സമയത്ത് ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ്. ഉചിതമെന്നു 
തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ കാരണമോ കാണിക്കാതെ ലേലം നിർത്തി വെയ്ക്കുന്നതിനും ലേലം/ ദർഘാസ് അസ്ഥി 
രപ്പെടുത്തുന്നതിനും ലേലനടപടിക്രമങ്ങൾ റദ്ദ് ചെയ്യുന്നതിനും കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് അധികാര 
മുണ്ടായിരിക്കും. ലേലം സംബന്ധിച്ച് കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ തീരുമാനം അന്തിമമായിരിക്കും. 


City Police Office, 
Kozhikode . 


| GEORGE A . V. IPS , 
District Police Chief 


432 


